O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part III 


Store Purchase 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


589 


Forest Department 
ഇ - ദർഘാസ് പരസ്യം 


( 1 ) 


( നമ്പർ 1,2021-2022 ) 


No. KFDHQ - 5985 / 2019 FMIS / PCP . 

2021 സെപ്റ്റംബർ 24 . 
കേരള വനം വകുപ്പിലെ വിവിധ ഓഫീസുകളിലെ ഉപയോഗത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
ഡീലർ കോൺടാക്ടർമാരിൽ നിന്നും പവർ പാക് ( 28 എണ്ണം ) വിതരണം ചെയ്ത് , സ്ഥാപിച്ച് പ്രവർത്തന 
യോഗ്യമാക്കുന്നതിനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഐ . റ്റി . ) ഓൺലൈൻ ദർഘാസ് ക്ഷണിക്കുന്നു . ഈ 
പരസ്യത്തിനോടൊപ്പം ഉള്ളടക്കം ചെയ്ത അനക്സർ - എ യിൽ പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത 
യോഗ്യതകളുള്ളവയുമാണെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് . ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും 
www.entenders.kerala.gov.in . എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് . ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള 
നിരതദ്രവ്യം , ദർഘാസ് പ്രമാണ വില എന്നിവ എസ് . ബി . ഐ . - യുടെ MOPS വഴി ഓൺലെ നിൽ 
ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് . 

എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala.gov.in വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് . ദർഘാസുകൾ www.etenders.kerala.gov.in എന്ന 
വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാലിലോ ഓഫീസിൽ 
സ്വീകരിക്കുന്നതല്ല . താമസിച്ചു സമർപ്പിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

അടങ്കൽ തുക ? 10.10 ലക്ഷം . 
നിരതദ്രവ്യം ( 1 % ) 1 10 , 100 . 
ദർഘാസ് ഫോറത്തിന്റെ വില 2,205 + GST . 

മുകളിൽ പറഞ്ഞിരിക്കുന്നവയുടെ എണ്ണം ഏകദേശം മാത്രമാണ് . ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും കുറ 
യ്ക്കാനും അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാനമെടുക്കുന്നതിന് വനം വകുപ്പിന് അവകാശമുണ്ട് . 

വിതരണം ചെയ്യേണ്ടുന്ന സമയം- വിതരണത്തിനുള്ള ഉത്തരവ് കിട്ടി നാൽപത് ദിവസത്തിനകം . 

പണം നൽകുന്ന രീതി- പസ് ത ഉപ ക ര ണ ങ്ങ ൾ വിത രണം ചെയ് ത തീയതി മുതൽ 
രണ്ടാഴ്ച യ്ക്കുള്ളിൽ . 

വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം- കേരള വനം വകുപ്പിന്റെ കീഴിലെ വിവിധ ആഫീസുകൾ . 
ദർഘാസ് പ്രമാണം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി- 27-9-2021 . 

ദർഘാസ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്ന അവസാന തീയതിയും സമ യ വും - 16-10-2021 , 
5 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18-10-2021 , 2 മണി . 

ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം ? 200 - ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 
എഗ്രിമെന്റ് സ്കാൻ ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് 
മുൻപ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ് . e - tender- മായി ബന്ധപ്പെട്ട് മറ്റു 
വിവ ര ങ്ങൾ www.etenders.kerala.gov.in- എന്ന വെബ് സൈറ്റിൽ നിന്നോ 

വെബ് സൈറ്റിൽ 
പറ ഞ്ഞി രി ക്കുന്ന e - tenders helpdesk- ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമ യത്ത് 
അറിയാവുന്നതാണ് . ഇ - പേയ്മെ ന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇട പാടു നടത്തുന്ന 
കോർ ബാങ്കിംഗ് സൗക ര്യ മുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ സ്സും ) 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്ന 
താണ് . ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കരാറു കാർ വി വ ര ങ്ങൾ അപ് ലോഡ് ചെയ്യു ന്ന തിലും മറ്റും ഉണ്ടാകുന്ന 
അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 

ഓരോ ഉപകരണത്തിന്റെ വിലയും വാറണ്ടി സമയത്തിനുശേഷമുള്ള ആനുവൽ മെയിന്റനസ് കോൺട്രാക്ട് 
തുകയും പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


590 


KERALA GAZETTE 


Part III 


[ No. 1 / 2020-21 ] 


No. KFDHQ - 5985 / 2019 - FMIS / PCP . 

24th September 2021 . 
Online tenders are invited from reputed firms for the “ Supply , Installation and Commissioning of 
Power Pack ( 28 Nos . ) for used in Kerala Forest Department by Chief Conservator of Forests ( IT ) . 
The Power Pack should conform to the technical standards and specifications detailed in Annexure A to 
this notice . Tender documents and schedules are available in the website : www.etenders.kerala.gov.in . 
The Earnest Money Deposit and tender fee should be submitted through the Internet online banking 
of SBI MOPS ( Multi Option Payment System ) . 

All bid / tender documents are to be submitted online only and in the designated online 
cover ( s ) / envelope ( s ) on the www.etenders.kerala.gov.in website and tenders submitted manually through 
post will not be entertained . Late tenders will not be accepted . 


PAC- 10.10 lakhs . 


EMD ( 1 % ) - 10,100 . 


Tender Fee- * 2.205 + GST . 


Period of supply — Within forty days from the date of supply order . 


Mode of Payment —Within two weeks from the date of commissioning of the equipments 


Place to be delivered -At the various office of Kerala Forest Department . 


Date from which the tender will be available in the website - From 27-9-2021 . 


Last date and time of receipt of tender ( Closing of tender ) —16-10-2021 , 5 p . m . 
Tender opening date and time — 18-10-2021 , 2 p . m . 


The number of equipment mentioned above is approximate . The KFD will be at liberty to 
increase or decrease the number to be procured or may decide not to procure at all . 


Online tenders / bids are to be accompanied with a preliminary agreement executed in Kerala 
Stamp Paper worth 200. Tenders / bids received online without the scanned copies of relevant 
documents , preliminary agreement will not be considered and shall be summarily rejected . Any further 
clarifications on this tender can be obtained from NIC / the e - tender Helpdesk number available in the 
website www.etenders.kerala.gov.in and from the office of the Chief Conservator of Forests ( IT ) during 
the office hours . The details regarding e - Payment ( Bidder's Bank Account No. where he / she 
is having core banking facility and email ID ) should be submitted along with the tender . Tenders 
without these details will not be accepted . Technical bid and financial bid shall be submitted in their 
respective designated online covers . 

The Forest Department will not be responsible for any inconveniences or loss to the Bidder 
while uploading / downloading the bid . 

The unit price of equipment and the rate for Annual Maintenance Contract beyond the warranty 
period are to be quoted separately . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


591 


TECHNICAL SPECIFICATION FOR POWER PACK 


( a ) 12 V DC SECONDARY BATTERY 


1 , Type 


Tubular Lead Acid Battery 


2. Voltage 


12 V DC 


3 Capacity 


150 Ah 


4 Container 


Poly Propylene 


* Battery should be supplied on fully charged 


condition 


1. Maximum Power 


150 W ( 12v 10A ) 


2. Input Voltage Range - 150 to 250 V 


3. Built in EMI Filter 


4. Low Ripple Noise 


5. Screw Type DC input and output connector 


6. Short Circuit and over voltage protection 


7. Option for charging battery through solar pannel to be provided . 


Fuse type reverse battery protection . 


( 2 ) 


( നമ്പർ 02 / 2021-2022 ] 


No. KFDHQ - 5987 / 2019 FMIS / PCP . 


2021 സെപ്റ്റംബർ 24 . 


കേരള വനം വകുപ്പിലെ വിവിധ ഓഫീസുകളിലെ ഉപയോഗത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
ഡീലർ / കോൺടാക്ടർമാരിൽ നിന്നും ആന്റിനമാസ്റ്റ് ( 2 എണ്ണം ) വിതരണം ചെയ്ത് സ്ഥാപിച്ച് പ്രവർത്തന 
യോഗ്യമാക്കുന്നതിനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഐ . റ്റി . ) ഓൺലൈൻ ദർഘാസ് ക്ഷണിക്കുന്നു . 
ഉപകരണങ്ങൾ ഈ പരസ്യത്തോടൊപ്പം ഉള്ളടക്കം ചെയ്ത അനക്സർ - എ -യിൽ പറയുന്ന നില വാര 
ത്തിലുള്ളതും നിശ്ചിത യോഗ്യതകളുള്ളവയുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് . ദർഘാസ് പ്രമാണങ്ങളും 
ദർഘാസ് ഷെഡ്യൂളുകളും www.entenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് . ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം , ദർഘാസ് പ്രമാണ വില എന്നിവ എസ് . ബി . ഐ . - യുടെ MOPS 
വഴി ഓൺലൈനിൽ ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് . 


എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala.gov.in വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് . ദർഘാസുകൾ www.etenders.kerala.gov.in എന്ന 
വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാലിലോ ഓഫീസിൽ 
സ്വീകരിക്കുന്നതല്ല . താമസിച്ചു സമർപ്പിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


592 


KERALA GAZETTE 


Part III 


ദർഘാസ് ഫോറത്തിന്റെ വില , ഉദ്ദേശിക്കുന്ന കരാറിന്റെ അടങ്കൽ തുക എന്നിവ താഴെ പറയും 


പ്രകാരമാണ് . 


അടങ്കൽ തുക 


5 ലക്ഷം . 


നിരതദ്രവ്യം ( 1 % ) { 5,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില x 1,385 + GST 


മുകളിൽ പറഞ്ഞിരിക്കുന്നവയുടെ എണ്ണം ഏകദേശം മാത്രമാണ് . ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും കുറ 


യ്ക്കാനും അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാനമെടുക്കുന്നതിന് വനം വകുപ്പിന് അവകാശമുണ്ട് . 


വിതരണം ചെയ്യേണ്ടുന്ന സമയം വിതരണത്തിനുള്ള ഉത്തരവ് കിട്ടി നാൽപത് ദിവസത്തിനകം . 


പണം നൽകുന്ന രീതി- പസ് തുത ഉപക ര ണ ങ്ങ ൾ വിത രണം ചെയ്ത തീയതി മുതൽ 


രണ്ടാഴ്ചയ്ക്കുള്ളിൽ . 


വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം- കേരള വനം വകുപ്പിന്റെ കീഴിലെ വിവിധ ആഫീസുകൾ . 


ദർഘാസ് പ്രമാണം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി -- 27-9-2021 . 


ദർഘാസ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്ന അവസാന തീയതിയും സമയവും - 16-10-2021 , 5 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18-10-2021 , 2 മണി . 


ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം X 200 - ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 


എഗ്രിമെന്റ് സ്കാൻ ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് 


മുൻപ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ് . e - tender- റു ആയി ബന്ധപ്പെട്ട മറ്റു 
വിവരങ്ങൾ www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നോ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന 


e - tenders helpdesk- ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ് . 


ഇ - പേയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള 


ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും ) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . 


വിവ ര ങ്ങ ൾ ഉൾപ്പെടു ത്താത്ത 


ദർ ഘാ സു കൾ 


നിര സി ക്ക പ്പെ ടു ന്ന താ ണ് . ടക് നി ക്കൽ 


ബിഡും ഫിനാൻഷ്യൽ ബിഡും അതി നായി പറ ഞ്ഞി രി ക്കുന്ന അതാത് കവ റു ക ളിൽ മാത്രം 


സമർപ്പി ക്കേ ണ്ട താ ണ് . കരാ റു കാർ വി വ ര ങ്ങ ൾ അപ് ലോഡ് ചെയ്യു ന്ന തിലും മറ്റും ഉണ്ടാകുന്ന 


അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 


ഓരോ ഉപകരണത്തിന്റെ വിലയും വാറണ്ടി സമയത്തിന് ശേഷമുള്ള ആനു വൽ മെയിന്റനൻസ് 


കോൺടാക്ട് തുകയും പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


593 


No. 2 / 2021-22 ] 


No. KFDHQ - 5987 / 2019 - FMIS / PCP . 


24th September 2021 . 


Online tenders are invited from reputed firms for the “ Supply , Erection & Installation of Aerial 
Tower 20 Meter ( Antenna Mast ) for use in Kerala Forest Department by Chief Conservator of Forests 
( IT ) . The Equipment should conform to the technical standards and specifications detailed in 
Annexure A to this notice . Tender documents and schedules are available in the website : 
www.etenders , kerala.gov.in , The Earnest Money Deposit and tender fee should be submitted through 
the Internet online banking of SBI MOPS ( Multy Option Payment System ) . The rate quoted should be 
for erecting Antenna Mast either on ground / above building / rocky area as decided by KFD . 


All bid / tender documents are to be submitted online only and in the designated online 
cover ( s ) / envelope ( s ) on the www.etenders.kerala.gov.in website and tenders submitted manually / through 
post will not be entertained . Late tenders will not be accepted . 


Details of Tender fee and PAC amount is as follows : 


Tender No. - KFDHQ - 5987 / 2019 - FMIS / PCP ( 2 / 2021-22 ) . 


Item Supply , Erection & Installation of Aerial Tower 20 Meter ( Antena Mast ) . 


No. ( approx . ) — 2 . 


PAC - 5 lakhs . 


EMD ( 1 % ) 5.000 . 


Tender fee- 1.385 + GST . 


Period of supply — Within forty days from the date of supply order . 


Mode of Payment 


Within two weeks from the date of commissioning of the equipments . 


Place to be delivered — At the various office of Kerala Forest Department . 


Date from which the tender will be available in the website - From 27-9-2021 . 


Last date and time of receipt of tender ( Closing of tender ) —16-10-2021 , 5 p . m . 


Tender opening date and time — 18-10-2021 , 2 p . m 

The number of equipment mentioned above is approximate . The KFD will be at liberty to 
increase or decrease the number to be procured or may decide not to procure at all . 


Online tenders / bids are to be accompanied with a preliminary agreement executed in Kerala 
Stamp Paper worth 200. Tenders / bids received online without the scanned copies of relevant 
documents , preliminary agreement will not be considered and shall be summarily rejected . Any further 


clarifications on this tender can be obtained from NIC / the e - tender Helpdesk number available in the 


website www.etenders.kerala.gov.in and from the office of the Chief Conservator of Forests ( IT ) during 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


594 


KERALA GAZETTE 


Part III 


the office hours . The details regarding e - Payment ( Bidder's Bank Account No. where he / she is having 
core banking facility and email id ) should be submitted along with the tender . Tenders without these 
details will not be accepted . Technical bid and financial bid shall be submitted in their respective 


designated online covers . 


The Forest Department will not be responsible for any inconveniences or loss to the Bidder 


while uploading / downloading the bid . 


The unit price of equipment and the rate for Annual Maintenance Contract beyond the 


warranty period are to be quoted separately . 


TECHNICAL SPECIFICATION FOR ANTENNA MAST 


Aerial Tower 


20 Meter Antenna Mast 


Total extended Height : 20 M 


Design : 3 Sections of Triangular , Retractable Telescopic with 330mm Outer section 
Material MS ( Mild Steel ) : Pipes , angles and roads , steel rope of Standard tested quality ( STQ ) . 


3 Nos . Service Seats for crew members to be permanently fixed for installation , maintenance and 


inspection , these seats are attached with the outer section with proper support bars and the seats are 


of special anti - slip protected . 


Integrated ladder and all section with Easy - climb Z ladder design made of MS rods . Section 
locking plates and U clamps . Triangular tilt base made of 50x50x6mm MS angle 16x600 mm foundation 


bolts with double nuts and bolts . 


Guy wires ( stay ) : 8mm OD / 6mm OD / 4mm OD in 3 stages x 3 Nos , anchored on the guy holders 


of 16mmx600mm to be concreted on equilateral triangle equidistance away from each side of the tilt 


base . Stainless steel cable guides and cable clamps , GI turn buckles for adjusting the Guy wire tension . 


Vazhuthacaud , 
Thiruvananthapuram 


( Sd . ) 
Chief Conservator of Forests ( IT ) . 
( For and on behalf of the Governor of Kerala ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


595 


Homoeopathic Medical Education Department 


ടെണ്ടർ നോട്ടീസ് 


[ നമ്പർ 01 ; 2021-22 ) 


നമ്പർ 2830 പി 1 / 2021 / ജി.എച്ച്.എം.സി . 


2021 സെപ്റ്റംബർ 1 . 


കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ ഡെസ്ക് ടോപ് 
കമ്പ്യൂട്ടർ വിതരണം ചെയ്യുന്ന തി നായി വ്യക്തികൾ , സ്ഥാപ ന ങ്ങ ൾ എന്നി വ യിൽ നിന്നും മുദ്ര വച്ച 


ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


എസ്റ്റിമേറ്റ് തുക ( ഏകദേശം ) X 2,00,000 . 


ദർഘാസ് ഫോറത്തിന്റെ വിലാ 


അസ്സൽ ( ഓഫീസ് മുഖേന ലഭിക്കുന്നതിന് ) { 400 + GST 


തപാൽ മുഖേന ലഭിക്കുന്നതിന് 

? 500 + GST 


പകർപ്പ് ? 200 + GST 


ദർഘാസ് ഫോറം ഓഫീസിൽ നിന്നും വിൽക്കുന്ന അവസാന തീയതിയും സമയവും 13-10-2021 


വൈകുന്നേരം 3 മണി വരെ . 


തപാൽ മുഖേന - 4-10-2021 വൈകുന്നേരം 3 മണി വരെ . 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും -13-10-2021 വൈകുന്നേരം 3.30 മണി വരെ . 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 13-10-2021 വൈകുന്നേരം 4 മണി . 


ദർഘാസ് ഫോറവും വിശദാംശങ്ങളും താഴെ ഒപ്പുവെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നിശ്ചിത തുക അടച്ചാൽ ലഭ്യമാണ് . പൂരിപ്പിച്ച ദർഘാസുകൾ വിശദമായ 
എസ്റ്റിമേറ്റ് സഹിതം പ്രത്യേകം സീൽ ചെയ്ത കവറുകളിൽ ടെണ്ടർ നമ്പരും ടെണ്ടറിന്റെ പേരും വ്യക്തമായി 
രേഖപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ് . ക്വാട്ട് ചെയ്യുന്ന ആകെ വിലയുടെ 1 % വരുന്ന തുക നിരതദ്രവ്യമായും 
ൽ 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടിയടക്കം പൂരിപ്പിച്ച ദർഘാസുകൾ നിശ്ചിത തീയതിക്കകം 
പ്രിൻസിപ്പാൾ , ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് , കാരപ്പറമ്പ് പി . ഒ . , കോഴിക്കോട് -10 എന്ന 
വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ് . നിശ്ചിത ദിവസവും സമയവും കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ദർഘാസ് തുറക്കുന്ന ദിവസം അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്നതാണ് . 


കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഓഫീസിൽ നേരിട്ടോ 0495-2370883 എന്ന ഫോൺ 


നമ്പരിൽ ഫോൺ മുഖേനയോ അന്വേഷിക്കാവുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


596 


KERALA GAZETTE 


Part III 


No. 01 / 2021-22 ] 


No. 2830 / P1 / 2021 / GHMC . 


1st September 2021 . 


Sealed tenders are invited for the supply of Desktop Computer for the use of Govt . 
Homoeopathic Medical College , Kozhikode from the competent firms / individuals . 

Estimate approximate * 2,00,000 . 


Cost of tender forms : 

Direct- 400 + GST . 


By Post - 500 + GST . 


Duplicate - 200 + GST . 


Last date and time of sale of tender forms from office — 13-10-2021 , 3 p . m . 


Last date and time for sale of tender forms by post — 4-10-2021 , 3 p . m . 


Last date and time for receipt of tenders — 13-10-2021 , 3.30 p . m . 


Date and time for opening of tenders — 13-10-2021 , 4 p . m . 


Tender form and other details can be had from this office on payment of prescribed amount 
either directly or by post . Filled up tenders with required documents should be submitted in separate 
sealed cover with an EMD of 1 % of total cost of articles tendered with a preliminary agreement in 
Kerala Stamp Paper worth 200 and the filled in tenders should reach the office of the Principal , 
Govt . Homoeopathic Medical College , Karaparamba , Kozhikode within the prescribed date and time . 
Only cash and money orders are accepted for issuing tender forms . Tender member and name of 
tender should be clearly specified in each cover while submitting tender forms and for other 
correspondence . Tenders received after specified date and time will summarily be rejected . If the date 
of opening of tender happens to be a holiday , the tender will be opened on the next working day 
itself . 


More details can be had from this office or over the Telephone No. 0495 2370883 on all 
working days . 


Govt . Homoeopathic Medical College , 
Kozhikode . 


( Sd . ) 
Principal . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


597 


Medical Education Department 


ദർഘാസ് പരസ്യം 


[ നമ്പർ 21/2021 ] 


നമ്പർ സി 2 { 12105 2021 സ.മെ.കോ.തി. 


2021 സെപ്റ്റംബർ 17 . 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് . എ . റ്റി . ആശുപ്രതി വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ 
സാധനങ്ങൾ ( LED ട്യൂബ് , ബാറ്ററി AA മുതലായവ ) വാങ്ങുന്നതിലേക്ക് വിതരണം ചെയ്യുന്നതിലേക്ക് 
നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനു 
മുകളിൽ ദർഘാസ് നമ്പർ എഴുതേണ്ടതും പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ് , തിരുവനന്തപുരം -695 011 , 
കേരളം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ് . ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള തീയതിയിലും 
സമയത്തും അപ്പോൾ ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
പതി നി ധി ക ളു ടെയോ സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താ ണ് . വൈകി കിട്ടുന്ന ദർഘാ സു കൾ 


പരിഗണിക്കുന്നതല്ല . 


ദർഘാസ് സമർപ്പിക്കുവാൻ താൽപര്യമുള്ളവർ മെഡിക്കൽകോളേജ് ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്നതാണ് . 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ചെക്കുകൾ , പോസ്റ്റേജ് സ്റ്റാമ്പ് , ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കു ന്നതല്ല . ദർഘാസ് ഫോറം വി . പി.പി. ആയി 
അയയ്ക്കുന്നതല്ല . 


സാധനങ്ങളുടെ പേര് - ഇലക്ട്രിക്കൽ സാധനങ്ങൾ 14 Items ( List attached Separately ) 


അടങ്കൽ തുക 


3 2,00,000 . 


നിരതദ്രവ്യം X 2,000 ( 1 % ) . 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി സഹിതം ) : 


ഒറിജിനൽ- 8 472 . 


ഡ്യൂപ്ലിക്കേറ്റ് ? 236 . 


ദർഘാസ് ഫോറം വിൽക്കപ്പെടുന്ന അവസാന തീയതിയും സമയവും 20-10-2021 , 3 മണി . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും- -21-10-2021 , 2.30 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 21-10-2021 , 3 മണി . 


ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കുന്ന തീയതി - 31-3-2022 . 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയത്ത് ഈ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 
ദർഘാസ് നടപടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവയ്ക്കുന്നതിനോ നിർത്തിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


598 


KERALA GAZETTE 


Part III 


LIST OF ITEMS 


Sl . No. 


Name of Item 


Quantity 


1 


LED Tube 


200 


2 


Led Tube light fitting 16 / 20W 


200 


3 


Battery AA 


500 


4 


Choke electronic 40 W 


50 


5 


Starter for Tube 


100 


6 


T5 Choke 


40 


7 


Bulb LED 9 / 12W 


300 


8 


Bulb Holder 


30 


9 


T - 5 Tube 


200 


10 


Fan Capacitor 


150 


11 


3 Pin 6 A Socket 


20 


12 


3 Pin 16 A Socket 


10 


13 


5 A Switch ( Modular ) 


20 


14 


5 A Switch ( Modular ) 


10 


TENDER SCHEDULE 


1. The period for which the rates to be in firm — One year . 
2. The rates should be inclusive of sales tax and for free delivery at the department concerned , 

otherwise the tender will be rejected . 


3. Advance payments conditions will not be considered . 


4. Tender forms are neither transferable nor the cost of it will be refundable under any 

circumstances . 


5. Tenders are to be sent with details and illustrated pamphlet ( wherever necessary ) neatly typed . 

Manuscripts should be avoided as far as possible . 


6. Tenders should be accompanied with a formal agreement executed in 200 Kerala non 

judicial - Stamp Paper together with required sum of Earnest Money Deposits . 
7. Earnest Money Deposits ( One Percentage ) of the total cost of the articles quoted for can be 

remitted by way of crossed Demand Drafts drawn in favour of the Principal , Government 

Medical College , Thiruvananthapuram . 
8. Firms will be exempted from furnishing Earnest Money Deposit if they had produced the duly 

attested copies of relevant certificate along with their tenders . 


9. Tenders unsealed , unsigned or submitted without superscription as specified are liable to be 

rejected 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


599 


10. Tenders submitted with insufficient Earnest Money Deposit will not be entertained . 


11. Belated tenders will not be considered under any circumstances . 


12. For Medicines , Surgicals and Materials , Samples should be submitted along with the tender . 

Tenders without samples will not be considered for selection , 


13. Tenders should bear the signature and full postal address of the tenderers wherever necessary . 


14. The undersigned reserves the right to reject any tender wholly or partially without any prior 

information to the tenderers . 


15. Specifications of the items are given in the list . 


16. Negotiation will be made only with the firm offering lowest price whose specification conform 

to the requirements in the tender notification , 


17. Tender will be opened in the presence of such of the tenderers or his authorized representatives 

who may present at the time . They should have valid authorization letters . 


18. More details can be had from this office on working hours . 


19. Amount quoted should be in Indian Rupees . 


Govt . Medical College , 
Thiruvananthapuram , 


( Sd ) . 
Principal . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


600 


KERALA GAZETTE 


Part III 


Printing Department 


E - TENDER NOTICES 


( 1 ) 


No. 26 / 2021-22 . 


28th September 2021 . 


The Director of Printing , Government Central Press , Thiruvananthapuram - 695 001 
( 0471-2331458 ) invites on behalf of Printing Department for the Rimming Work of Government Calender 
2022 at Government Press , Mannanthala from eligible firms . For more details please see the Kerala 
Government e - procurement web portal . 


Estimated Cost 


* 8,00,000 


₹ 1,900 


Cost of Tender 
( Online Submission ) 


EMD @ 1 % of Estimate Cost 


₹ 8000 


Last date of application 


- 


13-10-2021 


Date & time of opening 


16-10-2021 , 11 a.m. 


Specifications / Conditions 


The works include Rimming of Government Calender of Six sheet each with metal rim of length 
16/2 " & thickness 0.11 and providing necessary hanging cords of length and hole for cord . The metal 
rim should be plain in colour and corrosion resistant for at least a period of 1 year . Approximate 
number of Government Calender for rimming is about 4,00,000 ( Four Lakh ) which may vary 
according to necessity requirement . The work should be completed within 15 days from the date of 
receipt of the work order . The work will have to be carried out in Government Press , Mannanthala , 
Thiruvananthapuram , 


Sample piece of Metal Rims and Cord should be forwarded on or before the due date of tender . 
The rate quoted should be inclusive of all taxes , duties and charges should remain firm for acceptance 
till 31-3-2022 . The specimen and all details regarding the tin piece and cord to be used should be 
clearly specified in the tender . 


( 2 ) 


No. 34 / 2021-22 . 


4th October 2021 . 


Competitive tenders are invited for the Case Binding of 99000 Kerala Government Diaries for the 
year 2022 with mat laminations from eligible firms . For more details please see the Kerala 
Government e - procurement web portal . 


Amount of the work 


* 70,00.000 


Cost of Tender 


* 10,500 ( 18 % GST ) 1,890 = 12,390 . 


EMD 


70,000 . 


Last date of application 


18-10-2021 . 


Date of opening 


20-10-2021 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


601 


Specifications and General Conditions 


Kerala Government Diaries for the year 2022 ( 99000 Diaries of size 16 x 23 cm , 26 forms having 
16 pages printed and gathered will be supplied by the Department ) should be case binded with mat 
lamination as per the conditions given below and as per Stores Purchase Manual ( Revised 
edition 2013 ) : 


1. Forms should be sewed and case binded with 170 gsm mat laminated Art paper having 4 colour 

design . 


2. All the machinery ( Case making . Case in Sections sewing etc. ) required for the work should be 

brought to Government Press , Mannanthala . 


3. The quoted rate should be inclusive of cost of endpaper , 1.8 mm Fusion Board and other 

related materials required for the work . 


4. GST amount should be specified seperately . 


5. Stipulated time for the completion of work should be specified . 


6. Sample of a finished case binded diary and materials used for the case binding should be 

submitted . 


7. Diaries should be straped in bundles of 10 Nos . each . The tenderers should have own facilities 

such as machines / boxstrap for size cutting , bundling and box strapping . 


Tenders not accompanied by prescribed tender forms , Earnest Money Deposit of 70,000 and 
agreement in Kerala Stamp Paper worth 200 will not be considered on any account . 


Govt . Central Press , 
Thiruvananthapuram . 


( Sd . ) 
Director of Printing . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


602 


KERALA GAZETTE 


Part III 


Technical Education Department 


ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 


നമ്പർ ബി 1 1986 2018 . 


2021 സെപ്റ്റംബർ 16 . 


ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് , കണ്ണൂരിൽ ഫയർ & സേഫ്റ്റി സിസ്റ്റം സ്ഥാപിക്കുന്നതിന് 
മുദ്ര വച്ച ക വ റിൽ ദർഘാ സു കൾ ക്ഷണിച്ചിരുന്നു . എന്നാൽ പ്രസ് തുത ദർ ഘാ സി ന് മതി യായ 
പതി ക രണം ല ഭി ക്കാ ത്ത തി നാൽ 

ചേർ ത്ത പകാരം ദർ ഘാസ് തീയതി പുതുക്കി 
നിശ്ചയിച്ചിരിക്കുന്നു . ദർഘാസ് സമർപ്പിക്കുന്നതിനുള്ള മറ്റ് നിബന്ധനകൾ മുൻ പരസ്യത്തിലെ അറിയിപ്പ് 
പ്രകാരം മാറ്റമില്ലാതെ തുടരുന്നതാണ് . 


താഴ 


9-7-2021 -ാം തീയതിയിലെ ഇതേ നമ്പരിലുള്ള ദർഘാസ് പരസ്യം . 


ടെണ്ടർ ഫോറത്തിന്റെ വില x 1,000 + 18 % ജി.എസ്.ടി. + തപാൽ ചാർജ്ജ് . 


അടങ്കൽ തുക 


R 4,91,470 . 


EMD 


- 1 % . 


ദർഘാസ് ഫോറം വില്പന അവസാനിക്കുന്ന പുതുക്കിയ തീയതിയും സമയവും - 12-10-2021 
രാവിലെ 11 മണി . 


ദർഘാസ് സമർപ്പിക്കു ന്നതി നുള്ള പുതുക്കിയ അവസാന തീയതിയും സമയവും - 12-10-2021 


വൈകുന്നേരം 3 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -13-10-2021 , 12 മണി . 


No. B1 / 1986 / 2018 . 


16th September 2021 . 


Vide the reference cited above Government Polytechnic College , Kannur , Kerala had invited sealed 
tenders for the supply and installation of Fire and Safety equipment system at the College premises . 


This Office Tender Notice of even No. dated 9-7-2021 . 


Cost of tender form & 1,000 + 18 % GST + Postal Charges . 


PAC 7 4,91,470 . 


EMD1 % . 


Last date and time for sale of tender form - 12-10-2021 , 11 am . 


Due date and time of receipt of quotations — 12-10-2021 , 3 p.m. 


Date and time for opening of quotations - 13-10-2021 , 12 Noon . 


The above cited tender notice was not evoked sufficient response among the suppliers . Hence 
the same is extended as follows . All other conditions mentioned in the quotation notice cited , remain 
unchanged . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


603 


SCHEDULE OF QUANTITIES AND RATES FOR FIRE ALARM AND PROTECTION 


Sl . No. 


Description 


Unit 


Oty 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


Terrace Level Fire Pump 


1 


Nos . 


1 


Supply , erection , testing and 
commissioning of Electrical moter 
driven fire pump , foot mounted 
horizondal centrifugal type with CI 
casing & CI impeller coupled to 
Squirrel cage induction motor totally 
enclosed , fan cooled capable of 
delivering 900LPM at 35 m head 
complete with base plate , coupling , 
coupling gaurd and foundation bolts . 
etc. operating on 3Ph 50 Hz 400 / 440V AC 
supply ( Concrete Foundation required 
shall be done by the civil contractor ) 
Make : Kirlosker / lubi 


Pump Control Panel 


2 


Nos . 


Supply , installation , Testing and 
Commissioning of combined type 
automatic motor control panel with 
necessary star delta starters , indication 
lamps etc. for terrance fire pumps 


Air release Valve 


3 


Nos . 


1 


Supply & installation of air release 
valve of 25 mm dia 


Pressure Gauge Make - H - Guru / National 


4 


Nos . 


1 


Supply , installation , testing and 
commissoning of borden type pressure 
gauge 


Above Ground Piping 


5 


Mtrs 


155 


Supply , erection , testing and commissoning 
of approved make Heavy quality MS 
" B " class pipes with branded malleable 
specials conforming to IS 1239 with 
all necessary fittings and the pipe shall 
have two coats of PO red enamel paint 
over of primer . Make : JINDAL 


( a ) 100 mm Nominal bore 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


604 


KERALA GAZETTE 


Part III 


1 


2 


3 


4 


6 


Mtrs 


20 


Underground Piping 
Supply , erection , testing and commissoning 
of approved make Heavy quality MS 
“ B ” class pipes with branded malleable 
specials conforming to IS 1239 with 
all necessary fittings and the pipe shall 
have anticorrosive coating wrapping 
treatment . Make : JINDAL 


( a ) 100 mm Nominal bore 


7 


Nos . 


3 


( b ) 80 mm dia 
Butterfly Valve 
Supply , installation , testing and 
commissioning of slim seal type cast 
iron butterfly valves lever operated 
centrifugal type with necessary flanges , 
nuts , rubber gaskets and bolts complete . 
Make : Karthar 


( a ) 100 mm dia 


Non - Return Valve 


8 


Nos . 


1 


Supply , installation , testing and 
commissioning of slim seal type cast iron 
non return valves with necessary flanges , 
nuts , bolts and rubber gaskets complete . 
Make : Karthar 


( a ) 100 mm dia 


Ball Valve 


9 


Nos . 


6 


Supply , installation , testing and 
commissioning of CI ball valve . 
Make : Karthar 


( a ) 25 mm dia 


Strainer 


10 


Nos . 


1 


Supply , installation , testing and 
commissioning of brass strainer . 
Make : Karthar 


11 


Nos . 


6 


( a ) 100 mm dia 
Hydrant Valve 
Supply , installation , testing and 
commissioning of Single headed oblique 
hydrant valve with flanged inlet and 
63 mm dia female instantaneous outlet 
valve with ISI Mark . 
Make : safe fire / newage 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


605 


1 


2 


3 


4 


Hose Box 


12 


Nos . 


6 


Supply and fixing of double hose box 
with double - hinged door with glass front 
arrangements including PO red painting . 
Make : feiends 


Fire Hose 


13 


Nos . 


6 


Supply and fixing in position 63 mm dia 
RRL hose of 15 mtrs in length heavy 
duty all male & female coupling etc. , 
complete with ISI Mark . 
Make : CRC / Monsher / Nirmal 
Branch Pipe 
Supply and fixing in position of AL 
short branch pipe of 63 mm dia female 
instantaneous inlet , male threaded outlet 
and hexagonal nozzle with ISI Mark , 
Make : safe fire 


14 


Nos . 


6 


Hose Reel Drum 


15 


Nos . 


6 


Supply , installation , testing and 
commissioning of first aid rubber hose 
19 mm dia each of 35 mtrs length with 
nozzle wound on guided hose reel drum 
fixed on swinging bracket with standard 
accessories . Make : Monsher / seculite 


16 


Nos . 


1 


Fire Brigade Inlet 
Supply , erection , testing and 
commissioning of two way fire brigade 
inlet with two nos . of 63 mm dia SS 
non - return valve connected to the 
hydrant line . Make : fabrigated 
Fire Extinguisher 
Supply , installation , testing and 
commissioning of fire extinguisher of 
capacity 2Kg DCP type complete . 
Make : fire fite / de flame 


17 


Nos . 


6 


18 


Nos . 


18 


19 


Mtrs 


30M3 


Core Cutting 
Excavation up to a depth of 1.5 m 
Laisoning Charges ( Drawing Preparation , 
Intial & Final NOC ) 


20 


Nos . 


1 


Total 


1 


Sprinkler & Hydrent System 
Goods and Service tax 18 % 


2 


Grand Total 


Govt . Polytechnic College , 
Kannur . 


( Sd . ) 
Principal . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


606 


KERALA GAZETTE 


Part III 


Water Transport Department 

ലഘു ദർഘാസ് പരസ്യം 


നമ്പർ സി1-9665 2021 . 

2021 സെപ്റ്റംബർ 6 . 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ -49 സി 1 , 2021-22 . 
സപ്ലെ ചെയ്യേണ്ട വസ്തു-- ALM 370 Engine Alternator Spare Parts . 
അടങ്കൽ തുക 

R 

1,05,000 . 
നിരതദ്രവ്യം ? 1,050 . 
ദർഘാസ് ഫോറത്തിന്റെ വില 

? 440 ( Including Tax ) . 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും - 20-10-2021 , 1 മണിവരെ . 
ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും- 20-10-2021 , 3 മണിവരെ . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20-10-2021 , 3.15 മണി . 

ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിവരെ 
ഈ ഓഫീസിൽ ലഭ്യമാണ് . ടെലഫോൺ നമ്പർ : 0477-2252015 . 


( 2 ) 


നമ്പർ സി5-9116 2021 . 

2021 ആഗസ്റ്റ് 26 . 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ -43 സി 5 2021-22 . 
MOO Burgms umo - Alternator spare parts / SA 28-24V . 
അടങ്കൽ തുക 

₹ 

2,93,000 . 
നിരതദ്രവ്യം 1 2,930 . 
ദർഘാസ് ഫോറത്തിന്റെ വില ? 672 ( എസ് . റ്റി . ഉൾപ്പെടെ ) . 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും 12-10-2021 , 1 മണിവരെ . 
ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 12-10-2021 , 3 മണിവരെ . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -12-10-2021 , 3.15 മണി . 

ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിവരെ 
ഈ ഓഫീസിൽ ലഭ്യമാണ് . ടെലഫോൺ നമ്പർ : 

( 3 ) 
നമ്പർ സി5-7841 / 2021 . 

2021 ആഗസ്റ്റ് 17 . 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ -42 സി 5 2021-22 . 


0477-2252015 . 


MOO Buogo cumio - Nut & Bolt items . 


അടങ്കൽ തുക 


R 


1,56,000 . 


നിരതദ്രവ്യം ? 1,560 . 


ദർഘാസ് ഫോറത്തിന്റെ വില 

? 448 ( Including S.T. ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


607 


ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും 12-10-2021 , 1 മണിവരെ . 


ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയ 

യവും - 12-10-2021 , 3 മണിവരെ . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 12-10-2021 , 3.15 മണി . 


ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിവരെ 
ഈ ഓഫീസിൽ ലഭ്യമാണ് . ടെലഫോൺ നമ്പർ : 0477-2252015 . 


ഇ - ടെണ്ടർ പരസ്യം 


നമ്പർ സി1-79442021 . 

2021 ആഗസ്റ്റ് 17 , 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച 
ഇ - ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ഇ - ടെണ്ടർ നമ്പർ 44 സി 5 2021-22 . 


സപ്ലെ ചെയ്യേണ്ട വസ്ത- Marine Steel Sheet . 


അടങ്കൽ തുക 


6,33,000 . 


നിരതദ്രവ്യം - 


₹ 


6,330 . 


ടെണ്ടർ ഫോമിന്റെ വില 

x 1,300 . 


ഇ - ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും -- 12-10-2021 , 3 മണിവരെ . 


ഇ - ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 20-10-2021 , 3.15 മണി . 


ഇ - ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും വൈകുന്നേരം 
5 മണിവരെ ഈ ഓഫീസിൽ ലഭ്യമാണ് . ടെലഫോൺ നമ്പർ : 0477-2252015 . 


റീ - ഇ - ടെണ്ടർ പരസ്യം 


നമ്പർ സി1-5305 2021 . 

2021 സെപ്റ്റംബർ 14 . 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച 
റീ - ഇ - ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


റീ - ഇ - ടെണ്ടർ നമ്പർ -N / 36 സി1,2021-22 . 


സപ്ലെ ചെയ്യേണ്ട വസ്ത -75 Pax Solar Boat ( 2 Nos . ) . 


അടങ്കൽ തുക 


₹ 


6,00,00,000 . 


നിരതദ്രവ്യം ? 6,00,000 . 


ടെണ്ടർ ഫോമിന്റെ വില- 1,20,000 . 


റീ - ഇ - ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 12-10-2021 , 3 മണിവരെ . 


റീ - ഇ - ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും -- 20-10-2021 , 11 മണി . 


റീ - ഇ - ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും വൈകുന്നേരം 
5 മണിവരെ ഈ ഓഫീസിൽ ലഭ്യമാണ് . ടെലഫോൺ നമ്പർ : 0477-2252015 . 


സംസ്ഥാന ജലഗതാഗത വകുപ്പ് 
ഡയറക്ടറേറ്റ് , ആലപ്പുഴ . 


( ഒപ്പ് ) 
ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.12 ( 4:20:00 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


